Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No . KL /TV ( N )/634/2018-20 


GOVERN 


- 
കര 


ാം 


L 
ക്കാർ 


ള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 ) 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


2020 ജനുവരി 14 
14th January 2020 

1195 ധനു 29 
29th Dhanu 1195 


നമ്പർ 


Vol. IX 


J 


No . 


Thiruvananthapuram , 

Tuesday 


1941 പൌഷം 24 
24th Pousha 1941 


PART III 


Commissionerate of Land Revenue 


452 


KERALA GAZETTE 


[ PART III 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 
എം . പ്രമസുന്ദരൻ 
രേഖ വിനോദ് 
കമല പത്മനാഭൻ 


തിരുത്തൽ പരസ്യം 
നമ്പർ ജി1- 2799 / 2019. 

2019 നവംബർ 20. 
24 - 5 - 2016 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 21- ൽ 
( പാർട്ട് III, വാല്യം 5 ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗ ത്തിൽ ക്രമനമ്പർ ( 5) ആയി പരസ്യ പ്പെടു ത്തിയ 
ജി1- 7821/ 2016 നമ്പർ പര സ്യ ത്തിൽ അവകാ ശിക ളിൽ 
ക്രമനമ്പർ 3 ആയി രേഖപ്പെടുത്തിയ ജിജി ജോർജ്ജ് “മകൻ 
എന്നത് “മകൾ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 
താലൂക്കാഫീസ്, 

- (ഒപ്പ്) 
സുൽത്താൻബത്തേരി. 

തഹശീൽദാർ. 


പരേതയുമായുള്ള വയസ് 

ബന്ധം 
ഭർത്താവ് - 80 
മകൾ 

- 46 


മാതാവ് 


റഫ് . ബി1- 17153 / 2019. 


2019 നവംബർ 7 , 


KANNUR DISTRICT 

Kannur Taluk 


- കണ്ണൂർ താലൂക്കിൽ 29 - 1- 2019 -ാം തീയതി നിര്യാതനായ 
ബാലചന്ദ്രൻ ഇരുവേരിക്കാരൻ പനക്കാടൻ, കണ്ണൂർ-II അംശം 
എന്നയാളുടെ മകൻ ജയ്ജിത്ത് എന്നയാൾ പരേതന്റെ ഒരു 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിച്ച് 
ഹർജിപകാരം അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികളെന്ന് ബോദ്ധ്യം 
വന്നതിനാൽ അവർക്കൊരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 

കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്ത് 30 
ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കണം. അവധി കഴിഞ്ഞിട്ട് 
വരുന്നതോ തപാലിൽ വരുന്നതോ ആയ അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല. 
ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 


പരസ്യം 


- (1) 


റഫ്. ബി1 -17155/ 2019 . 


2019 നവംബർ 7 . 


ഭാര്യ 
മകൻ 


- 


വി . എ . കമലം 
ജയ്ജിത്ത്, പി. വി. 

ഷജിത്ത്, പി . വി . 
- നിഷിത്ത്, പി. വി. 


3 


കണ്ണൂർ താലൂക്കിൽ 6 - 5 - 2019 -ാം തീയതി നിര്യാതനായ 
വാസുദേവൻ, ബി .,മുണ്ടേരി അംശം എന്നയാളുടെ മകൾ 
എം . സവിത എന്ന വർ പരേതന്റെ ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിച്ച ഹർജിപകാരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
അനന്തരാവകാശികളെന്ന് ബോദ്ധ്യം വന്നതിനാൽ അവർക്കൊരു 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്ത് 30 ദിവസത്തിനകം 
നേരിൽ ബോധിപ്പിക്കണം. അവധി കഴിഞ്ഞിട്ട് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 

അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
- രോഹിണി, എം . 
ഷീബ , എം. 

മകൾ 
സവിത , എം . 
ഷൈജു , എം . 

മകൻ 
സജിത്ത്, എം . 
- സനിത , എം . 

മകൾ 


റഫ്. ബി1 - 17158 / 2019 . 


- 2019 നവംബർ 7. 


കമ 


ഭാര്യ 


- 3 


റഫ്. ബി1- 17154 / 2019 . 


2019 നവംബർ 7. 


- കണ്ണൂർ താലൂക്കിൽ 20 - 4- 2011 -ാം തീയതി നിര്യാതനായ 
ടി . സി . ചന്ദ്രൻ, ചിറക്കൽ അംശം എന്ന യാളുടെ മകൻ 
ജോയ്, പി . സി. എന്നയാൾ പരേതന്റെ ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി അപേക്ഷിച്ച ഹർജിപകാരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതന്റെ 
അനന്തരാവകാശികളെന്ന് ബോദ്ധ്യം വന്നതിനാൽ അവർക്കൊരു 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്ത് 30 ദിവസത്തിനകം 
നേരിൽ ബോധിപ്പിക്കണം. അവധി കഴിഞ്ഞിട്ട് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 

കമ അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
ഹരി, പി . സി . 

- മകൻ 
വിനോദ്, പി . സി. 
ജോയ്, പി . സി. 
അമൃത , പി . സി . 

മകൾ 
ലത , ടി . സി . 
ധന്യ, ടി . സി . 
അജിത്ത്, ടി. സി . 

മകൻ 
സജിത്ത്, ടി. സി. 


കണ്ണൂർ താലൂക്കിൽ 26 - 6 - 2019 -ാം തീയതി നിര്യാതയായ 
ല ത പ മ സ ന്ദ ര ൻ , കണ്ണൂർ- II അംശം എന്ന വരുടെ 
ഭർത്താവ് എം . പമ സ ന്ദ രൻ എന്നയാൾ പരേതയുടെ 
ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി അപേക്ഷിച്ച 
ഹർജിപ്രകാരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വരാണ് പരേതയുടെ അനന്തരാവകാശികളെന്ന് ബോദ്ധ്യം 
വന്നതിനാൽ അവർക്കൊരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 

കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്ത് 30 
ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കണം. അവധി കഴിഞ്ഞിട്ട് 
വരുന്നതോ തപാലിൽ വരുന്നതോ ആയ അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


234 


14th JAN . 2020] 


COMMISSIONERATE OF LAND REVENUE 


453 


റഫ്. ബി1- 19837 / 2019 . 


2019 ഡിസംബർ 3 . 


റഫ്. ബി1- 17157 / 2019 . 


2019 നവംബർ 7. 


കണ്ണൂർ താലൂക്കിൽ 3 - 9 - 2019 -ാം തീയതി നിര്യാതനായ 
ടി . ജയകൃഷ്ണൻ, ചിറക്കൽ അംശം എന്നയാളുടെ മകൾ 
ശിഖ ജ യ ക ഷ് ണൻ എന്ന വർ പരേതന്റെ ഒരു 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിച്ച് 
ഹർജിപകാരം അന്വേ ഷണം നട ത്തി യ തിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികളെന്ന് ബോദ്ധ്യം 
വന്നതിനാൽ അവർക്കൊരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 

കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്ത് 30 
ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കണം. അവധി കഴിഞ്ഞിട്ട് 
വരുന്നതോ തപാലിൽ വരുന്നതോ ആയ അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല. 


കണ്ണൂർ താലൂക്കിൽ 15 - 9 - 2019 -ാം തീയതി നിര്യാതനായ 
അശോകൻ പുതിയപറമ്പൻ, കണ്ണൂർ- II അംശം എന്നയാളുടെ 
ഭാര്യ രമീള അശോക് എന്നവർ പരേതന്റെ ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിച്ച ഹർ ജി (പകാരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് പരേതന്റെ 
അനന്തരാവകാശികളെന്ന് ബോദ്ധ്യം വന്നതിനാൽ അവർക്കൊരു 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധം ചെയ്ത് 30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കണം. 
അവധി കഴിഞ്ഞിട്ട് വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 

ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
രമിള അശോക് 
നിസി അശോക് 

മകൾ 
നിഖി അശോക് 
കെ . പി . സൗമിനി 

മാതാവ് 


1 


ഭാര്യ 


ക്രമ 


- പരേതനുമായുള്ള വയസ് 


അവകാശികളുടെ 

- പേര് 


നമ്പർ 


ബന്ധം 


രേണുക, എം . ടി . 


ഭാര്യ 


താലൂക്കാഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


മേഖ സുജിത്ത് 


മകൾ 


ശിഖ ജയകൃഷ്ണൻ 


Thalassery Taluk 

പരസ്യം 


( 1) 


റഫ്. ബി1- 17156 / 2019. 


2019 നവംബർ 7 . 


റഫ്. ബി3 - 15920/ 2019 . 


2019 നവംബർ 11. 


- കണ്ണൂർ താലൂക്കിൽ 20 -7 -2017 -ാം തീയതി നിര്യാതനായ 
മോഹനൻ, ആർ.,മുണ്ടേരി അംശം എന്നയാളുടെ സഹോദരി 
സതി എന്ന വർ പരേതന്റെ ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിച്ച ഹർജിപകാരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതന്റെ 
അനന്തരാവകാശികളെന്ന് ബോദ്ധ്യം വന്നതിനാൽ അവർക്കൊരു 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്ത് 30 ദിവസത്തിനകം 
നേരിൽ ബോധിപ്പിക്കണം. അവധി കഴിഞ്ഞിട്ട് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


തലശ്ശേരി താലൂക്കിൽ ധർമ്മടം വില്ലേജിൽ പാലയാട് 
ദേശത്ത് ഏലിപ്രം വീട്ടിൽ മധു , പി . പി . എന്നയാൾ മരിച്ചു 
പോ യെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടു കൊണ്ട്പരേതന്റെ സഹോദരി രജിത , പി . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 12 - 12 - 2018 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


സഹോദരൻ 


- 


63 


മോഹനൻ, പി. 
രജിത , പി . 
സജീവ്, പി . 


സഹോദരി 
സഹോദരൻ 


കമ 


പരേതനുമായുള്ള വയസ് 


അവകാശികളുടെ 

പേര് 


നമ്പർ 


ബന്ധം 


രയരങ്കണ്ടി കമലാക്ഷി 


സഹോദരി 


-- മേൽപ്പറഞ്ഞവരാണ്പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 

പ്പെടുത്തി 30 ദിവ സ ത്തി നകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


- 2 


- രയരങ്കണ്ടി രാധ 


3 


രയരങ്കണ്ടി സതി 


Gaz . No. 2 /2020 /DTP (CLR ) . 


235 


